Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12 / 12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVIII 


THIRUVANANTHAPURAM, TUES 


No . 


Thiruvan DAY 


6th March 2012 
- 2012 മാർച്ച് 6 
16th Phalguna 1933 
1933 ഫാൽഗുനം 16 


- 10 


DAY 


വാല്യം 57 


നമ്പർ 


PART III 
Fisheries Department 


ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ( ദക്ഷിണ മേഖല ) 
- തിരുവനന്തപുരം/ ഫിഷറീസ് സഹകരണസംഘം 

- രജിസ്ട്രാറുടെ നടപടിക്രമം 


നമ്പർ എഫ്1- 16/ 2010. 


2012 ജനുവരി 16 . 


അഫിലിയേഷൻ ഇല്ലായെന്നും സംഘത്തിന്റെ പ്രവർത്തനം 
നിലച്ചിട്ടും ഭാരവാഹികളോ അംഗങ്ങളോ സംഘം പ 
വർത്തിപ്പിക്കു ന്ന തിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും 
സംഘ ത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായ ഫിഷറി ഡെവല പ് 
മെന്റ് ഓഫീസർ കാർത്തികപ്പള്ളി സൂചന പ്രകാരം റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. 

മേൽ സാഹചര്യത്തിൽ സംഘം റിക്കാർഡുകൾ നഷ്ട 
പ്പെ ടു കയും പ്രവർത്തനം നിലച്ചു പോ യിട്ടു ള്ള തു മായ 
കാർത്തികപ്പള്ളിഉൾനാടൻ മത്സ്യ തൊഴിലാളി വികസന ക്ഷേമ 
സഹകരണ സംഘം ( ക്ലിപ്തം ) നമ്പർ എഫ്. ( എ ) ഐ . 63 - ന്റെ 
രജിസ്ട്രേഷൻ സഹകരണ നിയമം 74 പ്രകാരം റദ്ദ് ചെയ്തുകൊ് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


സൂചന: - ഫി ഷ റി ഡ വ ല പ് മ ന ് ഓ ഫീ സ ർ 

കാർത്തികപ്പള്ളിയുടെ 19 - 11 -2011- ലെ റിപ്പോർട്ട്. 


ഉത്തരവ് 


- (2 ) 


കാർത്തികപ്പള്ളി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ 
സഹകരണസംഘം ( ക്ലിപ്തം) നമ്പർ എഫ്. ( എ ) ഐ . 63 
- ന്റെ ഭരണ സമിതിയിലേക്ക് 26 -6 - 2005 - ൽ നടന്ന തെരഞ്ഞ 
ടുപ്പിന് ശേഷം സംഘം പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് 
ഖു ശി ഭാസ്ക്കറിന്റെ വക്കീൽ ഓഫീ സി ലാണ് സംഘം 
റിക്കാർഡുകൾ സൂക്ഷിച്ചിരുന്നതെന്നും ടിയാളുടെ മരണ 
ശേഷം റിക്കാർഡുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും മറ്റ് 
ഭരണ സമിതി അംഗങ്ങൾ അറിയിച്ചതായും സംഘം രജി 
സ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ബെലാ 
വ്യവസ്ഥകൾ അനുസരിച്ചുള്ള യാതൊരു പ്രവർത്തനങ്ങളും 
ഏറ്റെടു ത്തി രു ന്നി ല്ലെന്നും സംഘ ത്തിന് മത്സ്യ ഫൈ ഡിൽ 


നമ്പർ എഫ്1 -1089 / 2011. 

| 2012 ജനുവരി 16. 
സൂചന: - 1. സീനിയർ സഹകരണ സംഘം ഇൻസ്പെക്ടർ 

- വിഴിഞ്ഞത്തിന്റെ 27 -6 -2011- ലെ റിപ്പോർട്ട്. 
- 2. ഈ ഓഫീസിലെ 19 - 7 - 2011- ലെ ഇതേ നമ്പർ 

കത്ത്. 


ഉത്തരവ് 


തെക്കേക്കര പട്ടിക ജാതി മത്സ്യത്തൊഴിലാളി വികസന 
ക്ഷേമ സഹകരണസംഘം ( ക്ലിപ്തം) നമ്പർ എഫ്. ( റ്റി.) എച്ച്. 313 


KERALA GAZETTE 


[ PART III 


എന്ന സംഘത്തിന്റെ ആദ്യ പൊതുയോഗം 14 - 11- 2010 - ന് കൂടി. 
ശ്രീ . എം . സുരേഷ് ബാബു കൺവീനറായി താൽക്കാലിക 
ഭരണ സമിതിയെ തെരഞ്ഞെടുക്കുകയായി. സംഘത്തിൽ 
സഹകരണ നിയമം വകുപ്പ്35 പ്രകാരം ഭരണസമിതിയിലേക്കുള്ള 
തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കു 
വാൻ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടറായ വിഴിഞ്ഞം സീനിയർ 
ഫിഷറീസ് സഹകരണ സംഘം ഇൻസ്പെക്ടർ നിരന്തരം 
ആവശ്യപ്പെട്ടിട്ടും ശ്രീ . എം . സുരേഷ് ബാബു കൺവീനറായി 
ട്ടുള്ള ഭരണ സമിതി തയ്യാറാകുന്നില്ലെന്നും സംഘാംഗങ്ങൾക്ക് 
സംഘം നടത്തിപ്പിൽ താൽപര്യമില്ലെന്ന്അന്വേഷണത്തിൽ 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതിനാലും സംഘം പ്രവർത്തനം നിർത്തൽ 
ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ വിഴിഞ്ഞം സീനിയർ 
ഫിഷറീസ് സഹകരണ സംഘം ഇൻസ്പെക്ടർസൂചന ഒന്ന് പ 
കാരം ശുപാർശ ചെയ്തിട്ടുള്ളതാകുന്നു 


മേൽ സാഹചര്യത്തിൽ തുടക്കത്തിൽതന്നെ പ്രവർത്തനം 
നിലച്ച് തെക്കേക്കര പട്ടിക ജാതി മത്സ്യത്തൊഴിലാളി വികസന 
ക്ഷേമസഹകരണസംഘം( ക്ലിപ്തം) നമ്പർ എഫ്. ( റ്റി ) എച്ച്. 313- ന്റെ 
ര ജി സ് ട്രേ ഷൻ സഹ ക രണ സംഘം നിയ മം വകുപ്പ് 
74 പ്രകാരം റദ്ദ് ചെയ്തു കൊണ്ട് ഇതി നാൽ ഉത്ത ര വ് 
പുറപ്പെടുവിക്കുന്നു . 


ഫിഷറീസ് ജോയിന്റ് 
ഡയറക്ടറാഫീസ് 
ക്ടർ 


( ഒപ്പ്) 
ഫിഷറീസ് ജോയിന്റ് ഡയറ 

(ദക്ഷിണമേഖല ), (ദക്ഷി 


